27 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


പരസ്യം 


( 1 ) 
നമ്പർ എ3-9292 2021 . 

2021 ആഗസ്റ്റ് 06 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ വില്ലേജിൽ 
ടി മുറിയിൽ പുത്തൻകാട്ടിൽ വീട്ടിൽ ഷെർന , എം , ടിയാളുടെ 
പിതാവ് പി.എം. അബ്ദുള്ളക്കുട്ടി മരണപ്പെട്ടുപോയി എന്നും 
വിവിധ ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽക 
ണ മെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ആറാട്ടുപുഴ വില്ലേ ജാ ഫീ സർ മുഖേന അന്വേ ഷ ണവും 
അവകാശ വിചാ ര ണയും നടത്തിയതിൽ ടിയിൽ പി.എം. 
അബ്ദുള്ളക്കുട്ടി 31-05-2017 -ൽ മരണപ്പെട്ടു പോയി എന്നും 
മുസ്ലീം വ്യക്തിനിയമം ( ശരി അത്ത് ) നടപ്പാക്കൽ നിയമം 1937 
പ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടു 
ള്ളതെന്നും അറിവായിട്ടുണ്ട് . 


ആകയാൽ ടിയിൽ പരേതനായ വി.ബി. പംനാഥിന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 4 പേർ മാത 
മാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെ ടുത്തി 30 ദിവ സ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കാർത്തികപ്പള്ളി . 

തഹശീൽദാർ . 


Ambalapuzha Taluk 


പരസ്യം 


( 1 ) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


നമ്പർ എ4-7566 2021 . 


2021 ആഗസ്റ്റ് 10 . 


1 


റസിയ 


60 


താലൂ ക്കിൽ 


ഭാര്യ 
മകൾ 


2 


ഷമീന 


33 


3 


31 


4 


ഷാഹിന , ആർ 
ഫെബിന , ആർ 
ഷെർന് , എ 


29 


5 


24 


അമ്പലപ്പുഴ 

കലവൂർ വില്ലേജിൽ 
നികർത്തിൽ വീട്ടിൽ വനജാക്ഷി എന്നവർ മരണപ്പെട്ടുപോയി 
എന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽക ണ മെന്നും കാണിച്ച് പരേതയുടെ മകൾ അജിത 
പുഷ്കരൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാ 
ഫീസർ മുഖേന അന്വേഷണവും അവകാശ വിചാരണയും നട 
ത്തിയതിൽ ടിയാൾ 14-07-2015 -ാം തിയ്യതി മരണപ്പെട്ടുപോയി 
എന്നും പരേതക്ക് താഴെ പറയുന്ന ഒരാളാണ് അവകാശിയാ 
യിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


3 3 


പി . എം . 


പേര് 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ 

ടിയിൽ പര നായ 
അബ് ദുള്ളക്കുട്ടി- യുടെ നിയമാനുസൃത അവകാശികൾ 
മേൽപ്പറഞ്ഞ 5 പേർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടി 
ഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേ 
പമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസി 
ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


അജിത പുഷ്കരൻ 


മകൾ 


48 


( 2 ) 


മേൽപ്പറഞ്ഞിട്ടുള്ളയാളാണ് പരേതയുടെ അവകാശി 
യെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദി വ സ ത്തിനകം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗ വും ലഭിക്കുന്ന ആ ക്ഷ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ3-10736 2021 . 

2021 ആഗസ്റ്റ് 06 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ പള്ളിപ്പാട് വില്ലേജിൽ 
അകംകുടി മുറിയിൽ ഇലഞ്ഞിമൂട്ടിൽ ശീനിലയം വീട്ടിൽ 
രാജി , എസ് . ടിയാളുടെ ഭർത്താവ് വി . ബി . ( പം നാഥ് 
മരണപ്പെട്ടു പോയി എന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ പള്ളിപ്പാട് വില്ലേജാഫീസർ മുഖേന അന്വേഷ 
ണവും അവകാശ വിചാരണയും നട ത്തിയതിൽ ടിയിൽ 
വി.ബി.പംനാഥ് 24-05-2021 - ൽ മരണപ്പെട്ടുപോയി എന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


( 2 ) 


നമ്പർ എ4-5925 12021 . 


2021 ആഗസ്റ്റ് 12 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


54 


രാജി . എസ് 
തുഷാര . പി 
സിതാര . പി 


2 


അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
പ്രക്കാടൻ വെളിയിൽ വീട്ടിൽ ക്ലാരമ്മ മത്തായി എന്നയാൾ മര 
ണപ്പെട്ടുപോയി എന്നും വിവിധ ആവശ്യത്തിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതയുടെ മകൻ 
വി . എം . ചാക്കോ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ ടിയാൾ 23-03-1996 -ാം തിയ്യതി മരണപ്പെട്ടുപോയി 
എന്നും പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന 
6 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു 


ഭാര്യ 
മകൾ 
മകൾ 


33 


3 


24 


4 


ശാന്തമ്മ . കെ 


മാതാവ് 


78 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല 


Salim A. 


345 


Digitally signed by Salim A 
Date : 2021.09.30 16:55:18 
+ 05'30 ' 


